Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018 - 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


: 


s 


GOVERNO 


ക 


രള സർക് 


ERALA 


ർക്കാർ 


MENT OF 


OF KER 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 ഡിസംബർ 31 
31st December 2019 

1195 ധനു 15 
| 15th Dhanu 1195 


നമ്പർ 


Vol . VIII 


No . 


Thiruvananthapuram , 

Tuesday 


1941 പൌഷം 10 
| 10th Pousha 1941 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലു . കെ . കെ . ഡി. ടി - 192/ 2019. 2019 ഡിസംബർ 2. 


കേരള ഗവർണ്ണർക്കുവേണ്ടിതാഴെ പറയുന്ന പ്രവൃത്തിക്കായി 
പരിചയ സമ്പന്നരായ രജിസ്ട്രേഡ് കരാറുകാരിൽനിന്നും മുദ്രവച്ച 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ സ്വഭാവവും അ ട ങ്കൽ 
തുകയും - 11 / 2019 - 20 - കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി 

ഗാ മ പ ഞ്ചാ യ ത്തി ല വിന്നേഴ്സസ് അംഗന വാടിയിൽ 
നിലവിലുള്ള കുഴൽ കിണർ ഉപയോഗിച്ച് മിനികുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുന്ന ജോലി ? 1,01,000 . 

നിരതദ്രവ്യം ? 2,600 . 


ടെണ്ടർ ഫോറങ്ങൾ ഭൂജലവകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ 
ഓഫീസിൽ നിന്നും 1- 1 - 2020, 10 മണിമുതൽ 7 - 1 - 2020 , 
ഒരുമണിവരെ ലഭിക്കു ന്ന താ ണ് . മുദ്രവച്ച ദർഘാ സു കൾ 
ലഭി ക്കേണ്ട അവസാന തീയതി 7 - 1 - 2020 , 3 മണിവരെ. 
- ദർ ഘാ സു കൾ അന്നേ ദിവസം 3 . 30 - ന് ഹാജ രായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്ന 
താ ണ് . അവിചാരിതമായി ചില കാര ണ ങ്ങ ളാൽ ടെണ്ടർ 
മാറ്റിവെക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ അധികാരം ജില്ലാ 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. വിശദ വിവരങ്ങൾ 
ജില്ലാ ഓഫീസ്, ഭൂജല വകുപ്പ്, കോഴിക്കോടിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പങ്കെടുക്കുന്ന കരാറുകാർ ജി. എസ്. ടി . 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, നിര തദവ്യം 
അടവാക്കിയത് എന്നിവയുടെ പകർപ്പ് ടെണ്ടർ ഫോമിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ? 500 + 12 % ജി. എസ്. ടി . 


ജില്ലാ ഓഫീസറുടെ 
കാര്യാലയം, കോഴിക്കോട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


പ്രവൃത്തിയുടെ കാലാവധി - 15 ദിവസം. 


Gaz . No. 52 /2019 /DTP (Ground Water ). 


329 


